Reg . No. ml. MMIO 
KL / TV (N )/ 12 /2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


GOVERNS 


GOD 


- 


Muda 


ർക്കാർ 


WMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


No . 


1 34 


Vol. LVI 
Joeljo 56 


23rd August 2011 
2011 crocary 23 
1st Bhadra 1933 
1933 solo 1 


തിരുവനന്തപുരം, ചൊവ 


നമ്പർ 


PART III 


Stores Purchase 


opened at 4 p . m . on 1 - 9 - 2011, in the presence of the 
tenderers or their representatives who may present at 
that time. If the date become a holiday by any reason the 
tender will be received and opened at the next working 
day on same conditions . 


Agriculture Department 

RE - TENDER NOTICE 
No. TG 11 (2) 12473/2010 . 

23rd July 2011 . 
Sealed competitive tenders are invited on behalf of 
Governor of Kerala for the supply of the following stores 
from the manufacturers or through any one of the dealers 
duly authorized by the manufacturer to Directorate of 
Agriculture , Thiruvananthapuram . 

Description of Machinery and Quantity — 10 -60 HP 
Petty and Para sets suitable for Kuttanad area as per 
specification attached — 643 Nos . 

Cost of tender forms — 25,000 + 4 % VAT. 

The tender should accompany with an EMD of one 
percent of the quoted amount. A preliminary agreement in 
Stamp Paper worth 100 should also be enclosed . 

The tenders should superscribed “ Kuttanad 
Package - Supply of Petty & Para sets” and addressed to 
‘ The Director of Agriculture , Thiruvananthapuram . 
Late tenders will not be accepted . The tenders will be 


Intending tenderers may give an application to the 
Director of Agriculture along with a request for a tender 
form in which tender should be submitted . Application for 
the tender form should be accompanied by a remittance of 

25 ,000 + 4 % VAT which is the price fixed for the form / 
set of forms and which is not refundable under any 
circumstances. The tender forms are not transferable . 
Sale of tender forms will be from 25 -8-2011 to 31-8-2011 at 
office working hours. Last date of receipt of tender will be 
at 3 p . m . on 1- 9- 2011. Cheques, Postage Stamps etc . will 
not be accepted towards the cost of tender forms nor will 
the forms be sent by VPP . Duplicate tender forms if 
required will be issued at 12,500 + 4 % VAT per copy. All 
rules relating to Store Purchase are applicable. 


കേരള ഗവർണ്ണർക്കുവേണ്ടി കൃഷി ഡയറക്ടർ കുട്ടനാട് 
പാക്കേജിന്റെ ഭാഗമായി പെട്ടി, പറ സെറ്റുകൾ വിതരണം 
ചെയ്യുന്നതിന് അംഗീകൃത നിർമ്മാതാക്കളോ/ അം ഗീകൃത 
നിർമ്മാതാക്കൾ രേഖാമൂലം അധികാര പ്പെടു ത്തുന്ന ഒരു 
വിതരണക്കാരിൽ നിന്നോ മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
മുദ്രവച്ച കവറു ക ളിൽ ക്ഷണിച്ചു കൊള്ളുന്നു . ദർഘാസ് 
കവറിന്റെ പുറത്ത് വിത രണം ചെയ്യുവാ നു ദ്ദേ ശി ക്കു ന്ന 
ഇനത്തിന്റെ പേര് രേഖപ്പെടുത്തിയിരിക്കേണ്ടതാണ്. 


ഉപകരണത്തിന്റെ പേരും വിശദാംശങ്ങളും ആവശ്യമായ 
എണ്ണവും- 10 മുതൽ 60 കുതിരശക്തി വരെയുള്ള കുട്ടനാടൻ 
പാട ശ ഖ ര ങ്ങ ൾ ക്ക് അ നു യോ ജ്യ മായ പട്ടി, പറ 
സെറ്റു കൾ ( വി ശ ദ മായ സാങ്കേ തിക വിവ ര ണങ്ങ ൾ 
ക്കനുസരിച്ച്) - 643. 


ദർഘാസ് ഫോറത്തിന്റെ വില - 25,000 + 4 % വാറ്റ്. 


ദർഘാസിനൊപ്പം നിരതദ്രവ്യമായി രേഖപ്പെടുത്തുന്ന 
നിരക്കിന്റെ ഒരു ശതമാനത്തിൽ കുറയാത്ത തുക കൃഷി 
ഡയറക്ടറുടെ പേരിൽ അടച്ച് ബാങ്ക് ഡാഫ്റ്റ് ഉൾപ്പെടു 

ത്തേ ണ്ട താണ്. ദർഘാസ് പ്രതികയുടെ വില യാതൊരു 
കാരണ വശാലും മടക്കി നൽകുന്നതല്ല. ദർഘാസ് പ്രതിക 
അംഗീകൃത വിതരണക്കാർ അവർ രേഖാമൂലം അധികാര 
പ്പെടുത്തുന്നവർക്കുമാത്രം നൽകുന്നതും ആയത് കൈമാറ്റം 
ചെയ്യു വാൻ പാടി ല്ലാ ത്ത തു മാ ണ് . ദർഘാ സി നൊപ്പം 
- 100 - ന്റെ മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടി ഉള്ളടക്കം 
ചെയ്യേണ്ടതാണ്. നിശ്ചിത തുകയുടെ നിരതദ്രവ്യം ഇല്ലാത്തതും 
( പാഥ മിക ഉട നടി ഉൾപ്പെടു ത്താ തെയും താമ സിച്ച് 
ലഭിക്കുന്നതുമായ ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 


ദർഘാസ് പ്രമാണവും അനുബന്ധരേഖകളും വിതരണം 
ചെയ്യുന്ന തീയതിയും സമയവും - 2011 ആഗസ്റ്റ് മാസം 
25 മുതൽ 31 വരെ (ആഫീസ് സമയങ്ങളിൽ). 


ദർ ഘാസ് സ്വീക രി ക്കുന്ന അവസാന തീയതിയും 
സമയവും 2011 സെപ്റ്റംബർ 1 വൈകിട്ട് 3 മണി വരെ. 


- ദർഘാസ് തുറക്കുന്ന തീയ തിയും സമ യ വും 
2011 സെപ്റ്റംബർ 1 വൈകിട്ട് 4 മണി. 


ദർഘാസുകൾ ഹാജരുള്ള നിർമ്മാതാക്കളുടെയോ അവർ 
രേഖാമൂലം അധികാരപ്പെടുത്തുന്ന ഏജൻ റു മാ രുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറ ക്കു ന്ന താ ണ് . പ്രസ്തുത ദിവസം 
ഏതെങ്കിലും കാരണവശാൽ അവധി ദിവസമായിരുന്നാൽ 
അടുത്ത പ്രവൃത്തി ദിവസം മുകളിൽ പറഞ്ഞ വ്യവസ്ഥയിലും 
സമയത്തും തുറക്കുന്നതാണ്. ഡ്യൂപ്ലിക്കേറ്റ് ദർഘാസുകൾ 
ആവശ്യപ്പെടുന്നവർ 12 ,500 - 4 % വാറ്റുമുൾപ്പെടെയുള്ള 
തുക അ ട യ് ക്കേ ണ്ട താ ണ് . സ്റ്റോർ പർച്ചേസ് നിയമം 
അനുസരിച്ചുള്ള എല്ലാ നിബന്ധനകളും ഈ ദർഘസിനും 
ബാധകമാണ്. 


Directorate of Agriculture , 
Thiruvananthapuram . 


( Sd .) 
Director of Agriculture . 


